Kerala Gazette No. 13 dated 31st March 2020 . 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : അനുപം മിശ്ര ഐ . എ .എസ്.) 


നമ്പർ എഫ് - 181759 /2020. 


2020 ഫെബ്രുവരി 14. 


വിഷയം: ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെ പോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

( 2) കൊല്ലം താലൂക്കിൽ പാരിപ്പള്ളി വില്ലേജിൽ ഇ .എസ്. ഐ . ജംഗ്ഷനിൽ കൊടുവിള വടക്കതിൽ ശ്രീ . ബിജു 

സമർപ്പിച്ച അപേക്ഷ . 


(3) 


കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 21-12 - 2019- ലെ ഡി3 - 32924 / 19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI. 
- No. 


BI. 
No. 


Re.Sy. 
No. 


Local Body 


Sub Div . 

No. 


Taluk 


Village 


Classification 


Fair value 

per Are 


244 


12 - 2 


പാരിപ്പള്ളി 


കൊല്ലം 


പാരിപ്പള്ളി 


12.000 


Residential plot 

with private 
road access 


നമ്പർ എഫ് - 181759 2020. 


2020 ഫെബ്രുവരി 14, 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്രതാ നിയമം 1959 സെക്ഷ ൻ 28A ചട്ടം 5(4). 


(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ എം1 - 38492 / 12 നമ്പർ നിർദ്ദേശം. 


(3) കൊല്ലം താലൂക്കിൽ പാരിപ്പള്ളി വില്ലേജിൽ ഇ .എസ്. ഐ . ജംഗ്ഷനിൽ കോട്ടവിള വടക്കതിൽ ശ്രീ . ബിജു 
- സമർപ്പിച്ച അപേക്ഷ . 


(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 21- 12 - 2019 - ലെ ഡി3 - 32924/ 19 നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


Gaz . No. 13 / 2020 /DTP /CLR ( Fair Value - Supplement ). 


153 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാ പ നം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവെ 

6 - 3 -2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ വിലയും ക്ലാസിഫി വില 
നമ്പർ 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊല്ലം 


പാരിപ്പള്ളി- 37 


244/ 12 


12 ,000 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


ശ്രീ . ബിജു , 
കോട്ടവിള വടക്കതിൽ, 
ഇ .എസ്. ഐ . ജംഗ്ഷനിൽ 
പാരിപ്പള്ളി 


Residential 

Plot with 
Private road 

access 


നമ്പർ എഫ് - 187523 2020. 


2020 ഫെബ്രുവരി 14 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷ 


ൻ 28A (fixation of fair value of land ) ചട്ടം 3(7 ), ചട്ടം (4 ). 


(2) കൊല്ലം താലൂ ക്കിൽ ആദിച്ചനല്ലൂർ വില്ലേജിൽ വെളിച്ചിക്കാല , വിള പ്പുറം ലക്ഷം വീട് കോളനിയിൽ 

ശ്രീമതി തങ്കച്ചി സമർപ്പിച്ച അപേക്ഷ . 


(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 13 - 1- 2020 - ലെ ഡി3 - 156 2020 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


Local Body 


- Bl. 

No. 


Re - Survey. Sub Div . 

No. No. - 


Taluk 
- 


Village 


Classification 


Fair value 

per Are 


No. 


- 1 


29 


389 


8 


ആദിച്ചനല്ലൂർ 


കൊല്ലം 


ആദിച്ചനല്ലൂർ 


17,000 


Residential plot 

with Pan ./ 
Corp ./Mun . 
road access 


2 


29 


389 


8/11 


ആദിച്ചനല്ലൂർ 


കൊല്ലം 


17, 000 


ആദിച്ചനല്ലൂർ Residential plot 

with Pan ./ 
Corp ./Mun . 
road access 


നമ്പർ എഫ് - 181762/ 2020. 


2020 ഫെബ്രുവരി 14 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷ 


ൻ 28A (fixation of fair value of land) ചട്ടം 3 (7 ), ചട്ടം ( 4). 


(2) കൊല്ലം താലൂക്കിൽ കോട്ട പ്പുറം വില്ലേ ജിൽ പരപൂർ പണ്ടാ ര ഴി കം , മൂല യിൽ വീട്ടിൽ 

- ശ്രീമതി. സൈനബ സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 20-12- 2019- ലെ ഡി3 - 26785/ 2019 നമ്പർ റിപ്പോർട്ട്. 


154 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Sl. 
- No. 


Bl. 
No. 


Re - Survey Sub Div . 

No. No. - 


Village 


Classification 


Fair value 

per Are 


- 1 


34 


414 


6-2, 


കോട്ടപ്പുറം 


കൊല്ലം 


കിഴക്കേകല്ലട 


25,000 


Residential plot 
with PWD /NH 
road access 


414 


6 - 3 


കോട്ടപ്പുറം 


കൊല്ലം 


കിഴക്കേകല്ലട 


25,000 


Residential plot 
with PWD /NH 
road access 


നമ്പർ എഫ് - 187528 2020. 


2020 ഫെബ്രുവരി 14. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന. (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കൊല്ലം താലൂക്കിൽ ആദിച്ചനല്ലൂർ വില്ലേജിൽ വെളിച്ചിക്കാല , വിളപ്പുറം- 23 ലക്ഷം വീട്ടിൽ ശ്രീമതി ഗ്രേസി 

സമർപ്പിച്ച അപേക്ഷ . 


( 4) 


കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 10 - 1- 2020 - ലെ ഡി . 3.155 / 2020 നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാ പ നം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


ാക്കു ) 


INTE 


! 


സ് 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


വില്ലേജ്,- സർവ്വ 

6 - 3 - 2010 - ലെ 

പുനർ പുനർ 
റീസർവ്വ ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ വിലയും ക്ലാസിഫി വില 
- നമ്പർ 

- ക്കേഷൻ (ആർ ഒന്നിന് 


കൊല്ലം 


ആദിച്ചനല്ലൂർ- 29 


389 8 


17,000 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


ശ്രീമതി ഗ്രേസി, 
വിളപ്പുറം 23 ലക്ഷം വീട്, 
വെളിച്ചിക്കാല , 
ആദിച്ചനല്ലൂർ 


Residential 

Plot with 
Corp ./Mun ./Pan . 

road access 


155 


നമ്പർ എഫ് - 181762 /2020. 


2020 ഫെബ്രുവരി 14. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ കോട്ടപ്പുറം വില്ലേജിൽ പരവൂർ തെക്കുംഭാഗം, പണ്ടാരഴികം, മൂല യിൽ വീട്ടിൽ 

ശ്രീമതി. സൈനബ സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 20 - 12- 2019 - ലെ ഡി.3- 26785 /2019 നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാ പ ന ം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവെ - 6 - 3 - 2010 - ലെ 

പുനര് പുനർ 
ബ്ലോക്ക് റീസർ / ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച നിർണ്ണയിച്ച 
- നമ്പർ സബ് ഡിവിഷൻ വിലയും ക്ലാസിഫി വില 
നമ്പർ 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊല്ലം 


കോട്ടപ്പുറം 34 


414 / 6 


25,000 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


ശ്രീമതി സൈനബ 
മൂലയിൽ വീട്, 
പണ്ടാരഴികം, പരവൂർ, 
കോട്ടപ്പുറം 


Residential 
Plot with 
PWD/ NH 
road access 


(7) 


നമ്പർ എഫ് - 6030 2019. 


2020 ഫെബ്രുവരി 14. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന:- (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 
(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം1- 38492 112 -ാം നമ്പർ നിർദ്ദേശം. 

കൊല്ലം താലൂക്കിൽ പേരയം വില്ലേജിൽ പടപ്പക്കര, കലതിപൊയ്ക്കു മേലതിൽ ശ്രീ . ജോർജ്ജ് സമർപ്പിച്ച 
അപേക്ഷ . 


കൊല്ലം എൽ.ആർ. തഹശീൽദാരുടെ 17 - 5- 2019, 25 - 1 - 2020 എന്നീ തീയതികളിലെ ഡി . 3. 59051 2019 നമ്പർ 
റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


156 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാ പ നം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവെ 

6- 3- 2010 - ലെ പുനർ പുനർ 
ബ്ലോക്ക് റീസർ / ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ വിലയും ക്ലാസിഫി വില 
- നമ്പർ 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊല്ലം 


പേരയം - 10 


20 - 10 


30, 000 


ശ്രീ ജോർജ്ജ്, 
കലനിപൊയ്ക്കു മേലതിൽ 
പടപ്പക്കര, പേരയം, 
കൊല്ലം 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


Residential 
Plot with 
PWD/ NH 
road access 


സബ്കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


പുനലുർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ബി. രാധാകൃഷ്ണൻ) 


(1) 


നമ്പർ എഫ്- 1649 / 2019 /എൽഡിസ്. 


2019 ഡിസംബർ 13. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, വെളിനല്ലൂർ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2 - 2019 തീയതിയിലെ LA 3 -54647 -ാം നമ്പർ പരിപ്രതം. 
(3) വെളിനല്ലൂർ വില്ലേജിൽ കരിങ്ങന്നൂർ മുറിയിൽ മുനീർ മൻസിലിൽ ശീമതി ഷരീഫാ ബീവി സമർപ്പിച്ച 

അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 19 - 3 - 2018, 7 - 12 - 2019 തീയതികളിലെ എഫ്1 - 9118 18 നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാ പ നം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


വില്ലേജ്,- സർവ്വ - 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 

- വിലയും 

ക്കേഷൻ ( ആർ ഒന്നിന് 


- നമ്പർ 


കൊട്ടാരക്കര 


വെളിനല്ലൂർ 36 


12014 - 1 


Govt. Property 

3 15,000 


23 ,000 


ശ്രീമതി ഷെരീഫാബീവി, 
മുനീർ മൻസിലിൽ, 
കരിങ്ങന്നൂർ, 
വെളിനല്ലൂർ 


Hill Tract 

without 
Road Access 


Gaz . No. 13 /2020 /DTP / CLR (Fair Value-Supplement ). 


157 


നമ്പർ എഫ്- 4260/ 2017/എൽഡിസ്. 


2019 ഡിസംബർ 13. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, ചിതറ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന; (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 തീയതിയിലെ LA 3- 54647 -ാം നമ്പർ പരിപ്രതം. 
(3) ചിതറ വില്ലേജിൽ എക് സ്ചേഞ്ച് റോഡിൽ വിൻ റ്റോ ഹ ൗ സിൽ ശ്രീ . ജാഫർ സമർപ്പിച്ച 

അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 19-7 -2019, 19- 11- 2019 തീയതികളിലെ റിപ്പോർട്ട് 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില രേഖപ്പെടുത്തി വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ 

6 - 3 -2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
- നമ്പർ വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊട്ടാരക്കര 


ചിതറ - 56 


289 14 


20,625 


ശ്രീ. ജാഫർ 
വിൻറ്റോഹൗസ്, 
എക്സ്ചേഞ്ച് റോഡ്, 
കടയ്ക്കൽ 


Government 
Property 
Re. 1 


Residential Plot 

with PWD 
Road access 


നമ്പർ എഫ്- 486412019/എൽഡിസ്. 


2019 ഡിസംബർ 13. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ - പത്തനാപുരം താലൂക്ക്, പട്ടാഴി വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2- 2019 തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപ്രതം. 


(3) പട്ടാഴി വില്ലേജിൽ മരു ത മൺ ഭാഗം മുറിയിൽ കവി ത യിൽ ശീ . അരുൺ. കെ . ചന്ദൻ സമർപ്പിച്ച 

അപേക്ഷ , 


(4) പത്തനാപുരം തഹശീൽദാരുടെ 14 - 8-2019, 19 - 11-2019 തീയതിയിലെ ബി6- 5833/19-ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


158 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, - സർവ്വ - 6 - 3 -2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
- നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ ഒന്നിന്) 


33,266 


ശ്രീ അരുൺ കെ .ചന്ദ്രൻ, പത്തനാപുരം 
കവിത , മരുതമൺ 
ഭാഗം, പട്ടാഴി 


പട്ടാഴി-04 - 

നമ്പർ 706 /06 
(റീസർവെ നമ്പർ 

79 /16) 


Government 
Property 
| Re. 1 


| Residential 

Plot with 
Panchayath 
road access 


നമ്പർ എഫ്- 3914 2019 എൽഡിസ്. 


2019 ഡിസംബർ 13 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - പത്തനാപുരം താലൂക്ക്, പട്ടാഴിവടക്കേക്കര വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപ്രതം. 


( 3 ) 


പട്ടാഴി വടക്കേക്കര വില്ലേജിൽ ചെളിക്കുഴി മുറിയിൽ കീഴ്കുളത്ത് വീട്ടിൽ ശ്രീ . സുരേന്ദ്രൻനായർ സമർപ്പിച്ച 
അപേക്ഷ . 


(4) പത്തനാപുരം തഹശീൽദാറുടെ 2- 7- 2019, 28 - 11- 2019 തീയതിയിലെ ബി6 -4357 /19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ 6 - 3 - 2010 - ലെ പുനർ പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 

വിലയും 

ക്കേഷൻ ( ആർ ഒന്നിന് 


നമ്പർ 


8,750 


ശ്രീ . സുരേന്ദ്രൻനായർ 
കീഴ്ക്കുളത്ത് വീട്, 
ചെളിക്കുഴി ( പി. ഒ.), 
ഏറത്തുവടക്കേതേരി, 
പട്ടാഴി വടക്കേക്കര 


പത്തനാപുരം പട്ടാഴി 

വടക്കേക്കര 

(02) 


സർവ്വേ നം 

2486 / 1 
(റീസർവെ നമ്പർ 

53 / 21) 


Government 

Property 
| Re. 1 


Garden Land 
with road 

access 


159 


നമ്പർ എഫ്- 813 /2018 എൽഡിസ്. 


2019 ഡിസംബർ 27 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, ഓടനാവട്ടം വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപ്രതം. 


(3) നാവായിക്കുളം വില്ലേജിൽ പലവക്കോട് ചേരിയിൽ ഹിൽവ്യൂവിൽ ശ്രീമതി. ജാൻസ സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 7 - 12 -2018, 1-2 -2019, 7 - 12- 2019 തീയതികളിലെ എഫ് 1- 22725 18 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്ന 
തിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6 - 3 - 2010 - 


ല 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


- സർവ്വ 

പുനർ പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി 

- വില 
നമ്പർ - വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊട്ടാരക്കര 


141/ 12 


20 ,000 


ഓടനാവട്ടം 
ബ്ലോക്ക് 31 


ശ്രീമതി. ജാൻസ, 
ഹിൽവ്യൂ , 
പലവക്കോട്, 
നാവായിക്കുളം 
വർക്കല 


Garden Land 

without 
road access 


നമ്പർ എഫ്- 7240 2019 എൽഡിസ്. 

2020 ജനുവരി 3. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, ഓടനാവട്ടം വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2 -2019 തീയതിയിലെ LA 3 -54647 -ാം നമ്പർ പരിപത്രം. 
(3) ഓടനാവട്ടം വില്ലേജിൽ കുടവെട്ടൂർ മുറിയിൽ എസ്.എസ്. ഭവനിൽ ശ്രീ . എസ്. മോഹനൻ സമർപ്പിച്ച 

- അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 19 - 11 - 2019 തീയതിയിലെ എഫ് 1- 14177 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷ കന്റെ കൈവശ വസ്തുവിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാ പ നം ചെയ്തു വന്നിട്ടു ള്ള ത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


160 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


- സർവ്വ / 6 - 3 -2010 - ലെ പുനർ പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊട്ടാരക്കര 


20 ,000 


ശ്രീ. എസ്. മോഹനൻ, 
എസ്. എസ്. ഭവൻ, 
കുടവെട്ടൂർ, ഓടനാവട്ടം 


ഓടനാവട്ടം 
ബ്ലോക്ക് 31 


സർവെ 
26415 - 2 


Garden Land 

without 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് 
പുനലൂർ. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


പുനലുർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ബി. ശശികുമാർ) 


( 1) 


നമ്പർ എഫ്-222/2020/എൽഡിസ്. 

2020 ജനുവരി 29. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ- കൊട്ടാരക്കര താലൂക്ക്, കോട്ടുക്കൽ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2- 2019 തീയതിയിലെ LA 3 -54647 -ാം നമ്പർ പരിപ്രതം. 
(3) കോട്ടുക്കൽ വില്ലേജിൽ കോട്ടുക്കൽ മുറിയിൽ മറവൂർ പുത്തൻ വീട്ടിൽ ശ്രീ. വേണുഗോപാലപിള്ള സമർപ്പിച്ച 

അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 30 - 12 - 2019 തീയതി എഫ് 1- 3984 /19 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

| പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാ പ ന ം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / 6 - 3 - 2010 - ലെ പുനർ പുനർ 
റീസർവെ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


301/ 11 


25 ,000 


ശീ വോണുഗോപാലപിള്ള, കൊട്ടാരക്കര 
മറവൂർ പുത്തൻ വീട് 
കോട്ടുക്കൽ 


കോട്ടുക്കൽ 
ബ്ലോക്ക് 43 


Government 
Property 
? 4000 


Hill Tract 
with road 

access 


Gaz . No. 13 /2020 /DTP /CLR ( Fair Value -Supplement) . 


161 


നമ്പർ എഫ്- 223/ 2020/എൽഡിസ്. 

2020 ജനുവരി 28. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, ചടയമംഗലം വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2- 2019 തീയതിയിലെ LA 3- 54647 -ാം നമ്പർ പരിപ്രതം. 
(3) ചടയ മം ഗലം വില്ലേജിൽ കുരിയോട് മുറിയിൽ ബീനാ മൻസിലിൽ ശ്രീമതി ജമീല ബീവി സമർപ്പിച്ച 

അപേക്ഷ . 


(4 ) കൊട്ടാരക്കര തഹശീൽദാറുടെ 26 - 12 - 2019 തീയതിയിലെ എഫ്1- 20806 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


അപേക്ഷകയുടെ പേരും താലൂക്ക് 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
- റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ - വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊട്ടാരക്കര 


1, 00,000 


ചടയമംഗലം 
ബ്ലോക്ക് 41 


സർവെ 
89 / 6 - 2 


ശ്രീമതി. ജമീലാബീവി, 
ബീനാമൻസിൽ, 
കുരിയോട്, 
ചടയമംഗലം 


Government 

Property 


| Residential 

Plot with 
Panchayath 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് 
പുനലൂർ. 


റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : പി. ബി. നൂഹ്, ഐ . എ .എസ്.) 


നമ്പർ സി11-227366 2019 . 

2020 ഫെബ്രുവരി 24. 
വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം- റാന്നി താലൂക്കിൽ റാന്നി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6- ൽ റീസർവെ 

നമ്പർ 94/ 20 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - ( 1) റാന്നി താലൂക്കിൽ റാന്നി വില്ലേ ജിൽ കാട്ടു പോ ലിൽ ( ശീ സുരേഷ് സക്കറിയ തോമ സ് 

സമർപ്പിച്ച അപേക്ഷ . 
(2) തിരുവല്ല സബ് കളക്ടറുടെ 30- 10- 2019 ലെ 3135/ 2019 നമ്പർ റിപ്പോർട്ട്. 

(3) ഈ കാര്യാലയത്തിൽ നിന്ന് 17- 10- 2019 ൽ നടത്തിയ സ്ഥലപരിശോധന. 
- പത്ത നം തിട്ട ജില്ല യിൽ റാന്നി താലൂ ക്കിൽ റാന്നി വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവേ നമ്പർ 
94/20 (മുൻ സർവെ നമ്പർ 439 /13 -1, 439 /13 - 2)- ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് 
സൂചന (1) പ്രകാരം ശീ . സുരേഷ് സക്കറിയ തോമസ് നൽകിയ അപേക്ഷയിൽ തിരുവല്ല സബ് കളക്ടർമുഖേനയും ഈ 
ഓഫീസിൽ നിന്ന് നേരിട്ടും അന്വഷണം നടത്തിയിട്ടുള്ളതാണ്. 


162 


11 


അപേക്ഷാസ്ഥലം റാന്നി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവേ 94| 20 ൽപ്പെട്ട സ്ഥലം ബ്ലോക്ക് 06 18231A , 
ബ്ലോക്ക് 06/ 8232 നമ്പർ തണ്ടപ്പേര് പ്രകാരം യഥാക്രമം മേരിക്കുട്ടി തോമസ്, സുനീഷ് എബ്രഹാം തോമസ് എന്നിവരുടെ പേരിൽ 
ഉള്ളതാണെന്നും ടി വസ്തു വിന് ആർ ഒന്നിന് 14, 00 ,000 , 2010 - ലെ ന്യായ വില നിശ്ചയിച്ച് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 

പവറ്റ് റോഡ് അക്സസ്എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം തിരുവല്ല സബ് കളക്ടർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


- നാളത് ന്യായവില രജിസ്റ്റർ പ്രകാരം സർവെ നമ്പർ 439 /13- 1 ൽ വരുന്ന സ്ഥലത്തിന് ആർ. ഒന്നിന് 4, 50,000 രൂപയായി 
നിലനിർത്തിയും 439/ 13 - 2 - ൽ വരുന്ന സ്ഥലത്തിന് ന്യായവില നിശ്ചയിച്ചിട്ടില്ലാത്തതിനാലും ഈ ഓഫീസിൽ നിന്നും നടത്തിയ 
പരിശോധനയിലും റിക്കാർഡുകൾ പരിശോധിച്ചതിലും സർവെ നമ്പർ 439/ 13- 2- ൽ വരുന്ന വസ്തുവിന് ആർ ഒന്നിന് 4, 50 , 000 
( നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ) ന്യായവില നിശ്ചയിച്ച് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് അക്സസ്എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നും കാണുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവേ നമ്പർ 94 120 - ൽപ്പെട്ട 
ന്യായവില നിശ്ചയിക്കാത്ത ( പഴയ സർവെ നമ്പർ 439/ 13 -2 } വസ്തുവിന് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 4, 50,000 ( നാല് ലക്ഷത്തി അമ്പതിനായിരം ) യായി ന്യായവില നിർണ്ണയിച്ചും, സർവെ 
നമ്പർ 439 / 13 - 1- ൽ വരുന്ന വസ്തുവിന് നിലവിലുള്ള ന്യായവില നിലനിർത്തിയും ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2018 റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 ലെ ന്യാവിലയുടെ 50 % വർദ്ധനവുകൂടി 
ഇതിനുപുറമെ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31- 3-2018 ലെ ജി. ഒ ( പി ) 43 / 2018/ റ്റി. ഡി നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള 
ന്യായവിലയിൽ 10 % വർദ്ധനവും 30 - 4- 2019 ലെ ജി. ഒ ( പി ) 7012019 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 
10 % വർദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 


| FORM " C 


NOTIFICATION 


No. C11- 227366/ 19 . 


24th February 2020. 


Whereas , it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959 read with sub -rule 8 of Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules , 
1995 , the fair value of the land in Re -survey No. 94 /20 Block No. 6 Ranny Village, Ranny Taluk of Pathanamthitta District 
is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Ranny. 


Village - Ranny. 


Survey Re- survey 

No, Block 


Re- survey 

No . 


Sub 
Division 


Panchayath ) 
Municipality 


Ward 
Number 


Classification 

of use 


Fair value 
already 
fixed 


Revised Fair 
value per Are 


No. 


439 
13 - 2 


06 


4 


20 


Panchayath 


4, 50,000 


Residential Plot 

with Private 


road access 


Collectorate, 
Pathanamthitta. 


( Sd.) 
District Collector. 


163 


12 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp ( Fixation of Value of Land ) Rules, 1995 . 


Now , therefore , it is hereby made known to the public that the Fair value fixed for the land mentioned 
against each serial numbers, in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column ( 1) thereof. 


(1) 


No. N - 2585 /2019 . 


13th February 2020 . 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva. 


Village - Angamaly . 


Sub 


Name 


Sl. 


Sy. 
No. 


of Local 


Division 

Ne 


Re-Sy. Municipality / 
Re- Sy. Re- Sy. Sub 
Block No . Division Panchayath / 

Corporation 


Name & 
Number 
of Ward 


Classification Fair Value 

by use per Are 


No . 


Body 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(7) 


(8) 


(9) 


( 10) 


(11) 


79 


21-2 


Municipality 


Angamaly 


JBS 18 


Residential plot 5 ,20 ,000 

with Corp ./ 
Mun ./Pan . 


road access 


No. N -7770/ 2017 . 


18th February 2020 . 


SCHEDULE 


District Ernakulam . 


Taluk - Kochi. 


Village — Puthuvype. 


Sl . 
No. 


Classification Fair Value 

by use per Are 


Re-Sy. 
Sub 

Name 
Municipality) 

Name & 
Sy. Division Re -Sy. Re- Sy . Sub 

of Local Number 
No. Block No. Division Panchayath 

Body of Ward 

Corporation 
(2) (3) (4) (5) 6 (7) (8) (9 
1 0 164 4 Panchayath Elamkunnappuzha 11- 

Kurisinkal 


(1) 
1220 

(A ) 


(10) 
Residential 
plot without 

Vehicular 


(11) 
2,00,000 


Church 


ward 


access 


164 


No . N -5042/ 2019. 


19th February 2020 . 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva. 


Village — Aluva East. 


Sub 


Name 


Sl. 


Sy. Division 


of Local 


Re - Sy. Municipality 
Re- Sy. Re- Sy. Sub 
Block No. Division Panchayath / 

Corporation 


Name & 
Number 
of Ward 


Classification Fair Value 

by use per Are 


No. 


No. 


No 


use 


Body 


(1) 


(2) 


(3) 


(4) 


(5) 


O 


(7) 


(8) 


(10 ) 


(11) 


186 


10 


Panchayath 


Edathala 


Nalammayil 


Residential 


4 ,25 ,000 


plot with 
Corp ./Mun ./Pan . 

road access 


No. N -2459/2018 . 


19th February 2020 . 


SCHEDULE 


District — Ernakulam . 


Taluk - Kochi. 


Village — Kumbalanghi. 


Sub 


Name 


Sl. 


Sy. 


Division 


Re- Sy. Municipality / 
Re - Sy. Re - Sy. Sub 
Block No. Division Panchayath / 

Corporation 


of Local 


Name & 
Number 
of Ward 


Classification Fair Value 

by use per Are 


No. No. 


Ne 


Body 


(1) 
. 


(2) 
947 


(3) 
9-2 


(4) 
. 


(5) 
. 


( 
. 


(7) (8) (9) (10) 
Panchayath Kumbalanghi 1, Bhoovaneswari Residential 

kshethram plot with 

NH/ PWD 


( 11) 
2,00,000 


road access 


947 


10 -2 


. 


. 


. 


Panchayath Kumbalanghi 1 , Bhoovaneswari Residential 

kshethram plot with 

NH/ PWD 


road access 


Revenue Divisional Office, 
Fort Kochi. 


(Sd .) 
Sub Collector. 


Gaz . No. 13 / 2020 /DTP /CLR ( Fair Value - Supplement ). 


165 


14 


THRISSUR DISTRICT 


FORM ‘ A ’ 
( See Rule 4 ) 


NOTIFICATION 


No. B4- 1177 /2020 /K .dis 


20th February 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re- survey numbers of the Village and Taluk mentioned 
against each , shall be as shown against in the column ( 11) thereof . 


SCHEDULE 


District — Thrissur. 


Taluk - Kodungallur. 


Village — Perinjanam . 


Sub 


Sl. 
No. 


Sy. 
No . 


Division 

No. 


Re-Sy. 
Block 


Name of 
Re -Sy. Panchayath / Local Body Name 
Re -Sy. Sub Div . Municipality/ Panchayath and 
No. No. Corporation Municipality / No. of 

Corporation Ward 
(5) (6 (7) (8) (9 


Classification 

by use 


Fair Value 
per Are 

(3 ) 


(1) 


(2) 


(3) 


(4) 


(10) 


( 11 ) 


120 


102 


8A 


. 


. 


. 


Panchayath 


Perinjanam 


1 


Residential Plot 33,000 
with Private 
road access 


Revenue Divisional Office , 
Irinjalakkuda . 


(Sd .) 
Revenue Divisional Officer. 


166 


